കൊഗോണ വൈറസ്‌ രോഗ ബാധ നിയന്ത്രണവ്യമായി 
ബന്ധപെട്ട വിദ്യാഭ്യാസ വകുകിന്‍റെ 
ഉത്തരവാദിത്തങ്ങള്‍ 





> 1 0 
GOVERNMENT OF KERALA 


DEPARTMENT OF EDUCATION 





NOVEL CORONA PREVENTION AND CONTROL 
INTERDEPARTMENTAL COORDINATION 
COMMITTEE MEETING Зп? FEB - 2020 





൦ വീദ്യാര്‍ത്ഥികള്‍ക്കും അധ്യാപകര്‍ക്കും കൃത്യമായ ഇടവേളകളില്‍ 
കൊറോണ രോഗ നിയന്ത്രണവും പ്രതിരോധത്തെ കുറിച്ചുമുള്ള 


ക്ലാസുകൾ നല്‍കുക 


രോഗ ബാധിത പ്രദേശങ്ങളില്‍ നിന്നും വന്നു വീട്ടില്‍ ഐസോലഷനില്‍ 
കഴിയുന്നുണ്ടെങ്കില്‍ ആ വീടുകളില്‍ നിന്നും വരുന്ന വിദ്യാര്‍ഥികള്‍ / 
അധ്യാപകര്‍ / ജീവനക്കാര്‍ വീടുകളില്‍ തന്നെ 28 ദിവസം 
കഴിയെണ്ടാതാണെന്നും ആരോഗ്യ വകഖിന്റെ കര്‍ശന നിര്‍ദ്ദേശങ്ങള്‍ 


പാലിക്കേണ്ടതമാണ്‌ 





൦ വീദ്യാര്‍ത്ഥികള്‍ക്ക്‌ അകാരണമായി പനിയോ , ജലദോഷമോ , മറ്റ 
ശ്വസന രോഗങ്ങള്‍ എന്നിവ പിടിപെട്ടിട്ടുണ്ടെങ്കില്‍ പൂര്‍ണ്ണമായും രോഗ 


ലക്ഷണങ്ങള്‍ മാറിയ ശേഷമേ ക്ലാസ്സിൽ വരാന്‍ പാടുള്ള 


൦ വീടുകൾ കയറിയുള്ള അവബോധന പ്രക്രിയയില്‍ വീദ്യാര്‍ത്ഥികളെ 


മാറ്റത്തിന്റെ ചാലക ശക്തിയായി നമുക്ക്‌ ഉപയോഗിക്കാവുന്നതാണ്‌ 


൦ എല്ലാ തിങ്കളാഴ്ചയും കൊറോണ നിയന്ത്രണ പ്രതിരോധ മാര്‍ഗ്ഗങ്ങളെ 


പറ്റി ക്ലാസുകള്‍ എടുക്കുക . 













Уу 
Ы И 
ана с іш 


"У 







